O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Harbour Engineering Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


1 


പരസ്യൂം 


നമ്പർ എ2-2184 { 2015 ഇഇ . 


2022 ജനുവരി 21 , 


കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തിൽ 3 മിൽമാബൂത്ത് കുറഞ്ഞത് ഒരു 
വർഷം മുതൽ പരമാവധി അഞ്ചു വർഷം വരെ നടത്തുന്നതിന് സ്റ്റാളുകൾ അനുവദിച്ചു കൊടുക്കുവാൻ 
തീരുമാനിച്ചിരിക്കുന്നു . 


മേൽ സംരംഭം തുട ങ്ങാൻ താൽ പര്യ മുള്ള മത്സ്യ തൊഴിലാളികൾ , വിമുക്ത ഭടൻ മാർ , 
മത്സ്യത്തൊഴിലാളി വനിതകൾ , തൊഴിൽരഹിതർ , പട്ടികജാതി / പട്ടികവർഗ്ഗ വിഭാഗക്കാർ എന്നിവരിൽ 
നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു . 


അപേക്ഷാ ഫോറം പുതിയാപ്പയിലുള്ള ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്ന് 2-3-2022 മുതൽ 9-3-2022 വരെ പ്രവർത്തി ദിവസങ്ങളിൽ 
പ്രവർത്തി സമയത്ത് ഫോറത്തിന്റെ വിലയായ 3 100 അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ് . 


പൂരിപ്പിച്ച അപേക്ഷകൾ 17 -3 - 2022 -ാം തീയതി 4 മണിയ്ക്ക് മുമ്പായി ഇതേ ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ് . അപേക്ഷയോടൊപ്പം ? 6 - ന്റെ തപാൽ സ്റ്റാമ്പ് പതിച്ച് സ്വന്തം മേൽവിലാസം 
എഴുതിയ കവർ അടക്കം ചെയ്യേണ്ടതാണ് . 


അർഹരായവരെ കണ്ടെത്തുന്നതിന് ബന്ധപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി അപേക്ഷകരെ അറിയിച്ച് 
നൽകി ഇന്റർവ്യൂ നടത്തുന്നതും 1-4-1997 -ലെ സർക്കാർ ഉത്തരവ് നമ്പർ 150 97 പ്രകാരം വാടക 
അടിസ്ഥാനത്തിൽ സ്ഥലം അനുവദിക്കുന്നതുമായിരിക്കും . 

ഇന്റർവ്യൂവിനുള്ള തീയതിയും സ്ഥലവും അപേക്ഷകരെ നേരിട്ട് അറിയിക്കു ന്നതാണ് . ഈ 
സമയത്ത് സർട്ടിഫിക്കറ്റിന്റെ മറ്റ് രേഖകളുടെ അസ്സൽ പരിശോധനയ്ക്ക് തരേണ്ടതാകുന്നു . 

നിലവിൽ കാലാവധി കഴിഞ്ഞവർക്കും നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് . 


ഈ നോട്ടീസ് പ്രകാരം ഈ ഓഫീസിൽ നിന്നും നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ നിർദ്ദിഷ് 
അപേക്ഷാ ഫോറത്തിൽ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ . മുൻ കാലങ്ങളിൽ 
ലഭിയ്ക്കുന്നതോ , അവസാന തീയതിയായ 17-3-2022 - ന് ശേഷം ലഭിക്കുന്നതോ ആയ അപേക്ഷകൾ ഒരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം , 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ , 
പി . ഒ . എലത്തൂർ , കോഴിക്കോട് -673 303 . 
ടെലഫോൺ ഫാക്സസ് -0495 2460340 . 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
( കേരള ഗവർണർക്കുവേണ്ടി ) . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.02.22 02:30:55 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


